൧൮൮). ഡീ, 


ജാതിരഹിത സമൂഹം സൃഷ്ടിക്കുവാന്‍ വേണ്ടി 
ജീവിതം സമര്‍പ്പിച്ച 

മണ്‍മറഞ്ഞവരും 

ജിവിച്ചിരിക്കുന്നവരും 

ഇനി വരാനിരിക്കുന്നവരുമായ 

എല്ലാ മനുഷ്യസ്‌ നേഹികളേയും 

അഭിവാദ്യം ചെയ്യുന്നു. 

അവരുടെ ത്യാഗത്തെ ആദരിക്കുന്നു 


ജാതിയെ കൈകാര്യം ചെയ്യുക 


അനിരര്‍ നാഗന്‍ 


ന ൫ യ 
്ി 
നി ര. 
ചി പ്ര ക്‌ 
പ 18 ൭ 
| 
ഡിം ല്ല കി | 
ല്‌ 1... [|] 
പിയ ൫൪ ഡ 
ടി ി ഖ്‌ 
ക ട്‌ 
ച്‌്‌ 5. ര ത്ഭ 1 
പി ക്‌ പ്‌ ഗ്‌ 
്്്പ ക്ക ലം 
് നി റ ല്‍ € 
ി ഘാ 1” ളള _ 
ൂ റ ന 
[നി 

൫ റി ര 

ത & ഉ 

ദരി 


2023 


(03193913൬൩) 
[391അസലധ്ിധസ്ദന നലദഡ്ദ 
10 15109 നമള 

(൧, റ്ധിഠല) 


8 ൧൧൫൪3 
(൧ഥ॥ധനദഖ ൧) 


റ്യഥ്പടിറെ 81 

൧൧1ധന്ഖ 0൧ (000) 
800030000൬, [വദാ 0. 0. 
| വധഥറദന്ധറദ്ഥദന- 695 313 
൧: 94472 69504 


പഠ 5 6ടലഡലാ 
0015: 50 
പഠ ൯൩൪൭0 01010ല 73ഠല 30 0൦00൦ 300 


-൧ദ/ 0 9447269504 "വലല ട0. 


5 501000: 2020 ൧ധബ്ര൦ 
ട൦റാറഠ 60100 - 2023 -ലല്ധാഥ/ 


ച ട്ടറി 


01010 31 
ാ।23 1ഠവടല |/ധ്ഥഥദന്പട്ാഥദന. 
ല്‌ 


"1051 1൦ ദ ലല ളെ ൧ 
൫3100 ദല 10 10൦ ഥഥടഠലം റ്‌ 
0൦ വടധ[ലലട, ൧1൧൮ ലലന൯൯ടെട 
[വ 


മദ്ഥാടദ്വിലാ 8 8 ൧ന്ഥാ(ഷ/ 


“൮൦ ദി 001 ട0൧൭൦ റഖ 000൧1നട 
0 110൦ ടദനം [൭ല ഠ്‌ വന്ന 
91 ൨31റെ റണ്‌ 


൧൧൧ല൦ ൧05ലഥ 


10 ലളിത മാര്‍ഗങ്ങളിലൂടെ ജാതിയെ ഏവര്‍ക്കും കൈകാര്യം 
ചെയ്യുവാന്‍ കഴിയും. അതിനായി വേണ്ടത്‌ ഇത്ര മാത്രം. 


അടിസ്ഥാന ധാരണ - 


നിര്‍വചനങ്ങള്‍ - 3 
പാലിക്കേണ്ട ശിലങ്ങള്‍ - 5 
ബദല്‍ മാത്യക - 1 


ജാതിയെ കൈകാര്യം ചെയ്യുവാനുള്ള 
10 ലളിത മാര്‍ഗങ്ങള്‍ 


ഒരു അടിസ്ഥാന ധാരണ 1 
1 മനുഷ്യനിര്‍മ്മിതം 


മുന്നു നിര്‍വചനങ്ങള്‍ 

2 ജാതി 

3 ജാതീയത അഥവാ ജാതി സംസ്ക്കാരം 
4 ജാതി വ്യവസ്ഥ 


അഞ്ചു ശീലങ്ങള്‍ * 

ട അഭിമാനിക്കാന്‍ പരിശീലിക്കുക 

6 അപമാനിക്കാന്‍ പരിശീലിക്കുക 

7 അടുപ്പിച്ചു നിര്‍ത്താന്‍ പരിശീലിക്കുക 

8 അകറ്റി നിര്‍ത്താന്‍ പരിശീലിക്കുക 

9 അധികാരി വര്‍ഗമാകാന്‍ പരിശീലിക്കുക 


ഒരു ബദല്‍ മാതൃക 
10 തലകീഴായ പിരമിഡ്‌ 


* അഞ്ചു ശീലങ്ങളും പരിശീലിച്ച്‌ പ്രയോഗവല്‍ക്കരിച്ചാല്‍ 
മാത്രമേ ജാതിയെ പൂര്‍ണ്ണമായും കൈകാര്യം ചെയ്യാന്‍ കഴിയു. 


കി 


ജാതിവ്യവസ്ഥയ്ക്കെതിരെയുള്ള സിദ്ധാന്തങ്ങള്‍ (1/2) 


1 ജാതിനിര്‍മ്മൂലനം 


ഇന്ത്യന്‍ ഭരണഘടനാ ശില്‍പ്പി ബാബാസാഹേബ്‌ 

ഡോ. ബി.ആര്‍. അംബേദ്ക്കര്‍ ഈ സിദ്ധാന്തം മുന്നോട്ടു 
വച്ചു. ജാതിയുടെ ഉല്‍ഭവത്തേയും പ്രവര്‍ത്തനരിതികളേയും 
ഈ സിദ്ധാന്തത്തില്‍ പരിശോധിക്കുന്നുണ്ട്‌. 
ജാതിനിര്‍മ്മൂലനത്തിനായി വംശശുദ്ധി, രക്തശുദ്ധി എന്നീ 
ആശയങ്ങളെ സമ്പൂര്‍ണ്ണമായും തുടച്ചുനീക്കേണ്ടതുണ്ട്‌. 
അതിനായി മിശ്രവിവാഹങ്ങള്‍ അനിവാര്യമാണ്‌. 


ജാതിവ്യവസ്ഥയ്ക്കെതിരെയുള്ള സിദ്ധാന്തങ്ങള്‍ (2/2) 


0, ജാതിയെ കൈകാര്യം ചെയ്യുക 


സാമൂഹ്ൃയപരിവര്‍ത്തന പ്രസ്ഥാനത്തിന്റെ നായകനും 
ബഹുജന്‍ രാഷ്ട്രീയത്തിന്റെ വക്താവുമായ ദാദാസാഹേബ്‌ 
കാന്‍ഷിറാം മുന്നോട്ടു വച്ച സിദ്ധാന്തമാണിത്‌. 

ഈ സിദ്ധാന്തപ്രകാരം ജാതിവ്യവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത്‌ 
ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ്‌. എത്രകാലം ആ ഉദ്ദേശ്യം 
നിലനില്‍ക്കുമോ അത്രയും കാലം ഈ വ്യവസ്ഥയും 
നിലനില്‍ക്കും. ആ ഉദ്ദേശ്യമെന്നത്‌ തങ്ങള്‍ക്ക്‌ മറ്റുള്ളവരേ 
ക്കാള്‍ മു൯ന്‍തൂക്കവും ആനുകുല്യങ്ങളും ലഭിക്കണമെന്നുള്ള 
ര്രാഹ്മണരുടെ ആഗ്രഹമാണ്‌. ഇക്കാരൃങ്ങള്‍ അവര്‍ക്ക്‌ 
ലഭിക്കുന്നത്‌ തടയാന്‍ കഴിഞ്ഞാല്‍ ജാതിവ്യവസ്ഥ അവര്‍ക്ക്‌ 
പ്രയോജന രഹിതമായിത്തീരും. 


ജാതിവ്യവസ്ഥ നശിപ്പിക്കപ്പെടണം. എന്നാല്‍ അത്‌ ആര്‍ 
നശിപ്പിക്കും? ഈ സിദ്ധാന്തപ്രകാരം ആരാണോ 
ജാതിവ്യവസ്ഥ സൃഷ്ടിച്ചത്‌ അവര്‍ നശിപ്പിക്കട്ടെ. 
ജാതിവ്യവസ്ഥ നശിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ 
ഇരകള്‍ ഏറ്റെടുക്കേണ്ടതില്ല. ജാതിവ്യവസ്ഥയുടെ സൃഷ്ടാ 
ക്കള്‍ ജാതിവ്യവസ്ഥയെ നശിപ്പിക്കുമ്പോള്‍ സഹകരിച്ചാല്‍ 
മതിയാകും. അക്കാലം എത്തുന്നതുവരെ ജാതിവ്യവസ്ഥ 
ഉപയോഗിച്ച്‌ അതിന്റെ സൃഷ്ടാക്കള്‍ എങ്ങിനെയാണോ 
നേട്ടങ്ങള്‍ കൊയ്യുന്നത്‌ അതുപോലെ നേട്ടങ്ങള്‍ കൊയ്യാന്‍ 
ഈ വ്യവസ്ഥിതിയുടെ ഇരകളും പഠിക്കണം. ജാതി ഇരുതല 
മൂര്‍ച്ചയുള്ള വാളാണ്‌. അതിനാല്‍ ജാതിയെ നശിപ്പിക്കുന്ന 
തിനു പകരം കൈകാര്യം ചെയ്യാന്‍ പഠിക്കുക. 


മനുഷ്യ നിര്‍മ്മിതം പ്രാഥമിക ധാരണ 


ജാതിവ്യവസ്ഥ സ്വാര്‍ത്ഥരായ ഒരു വിഭാഗം പുരാതന 
മനുഷ്യരുടെ സൃഷ്ടിയാണ്‌. 

അതിന്‌ യാതൊരു അപ്രമാദിത്വവുമില്ല. 

ഒരാള്‍ക്ക്‌ സൃഷ്ടിക്കാന്‍ കഴിയുന്ന എന്തും മറ്റൊരാള്‍ക്ക്‌ 
പുനഃസൃഷ്ടിക്കാനും പുതുക്കാനും നശിപ്പിക്കാനും കഴിയും. 
ജാതിവ്യവസ്ഥ മനുഷ്യസൃഷടിയായതിനാല്‍ അതില്‍ 
ഏതുതരത്തിലുള്ള ഇടപെടലും സാധ്യമാണ്‌. 


മൂന്നു നിര്‍വചനങ്ങള്‍ മനസ്സിലാക്കുക (1/3) 


ജാതി 


സ്വഗണ വിവാഹവ്യവസ്ഥ പിന്‍തുടരുന്ന 
ഒരു സാമുഹ്യ കൂട്ടായ്മ. 


]() 


വിവിധ ജാതികള്‍ 


ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യന്‍, സിക്ക്‌, പാഴ്സി, ജൈന്‍, ബുദ്ധ 
തുടങ്ങിയ വിവിധ മതാടിസ്ഥാനത്തിലും ഗോത്രാചാരങ്ങളുടെ 
അടിസ്ഥാനത്തിലുമുള്ള ക്ലസ്റ്ററുകളായി പ്രായേണ 
കാണപ്പെടുന്നു. അംഗബലം ഓരോ ജാതിക്കും വ്ൃത്യാസപ്പെ 
ട്ടിരിക്കുന്നു. ഇവ പ്രത്യേക ഗ്രുപ്പുകളായി നിലകൊള്ളു 
ന്നതിനു പുറമേ സാധാരണയായി ഓരോ ഗ്രുപ്പും പ്രത്യേക 
മായ തൊഴില്‍മേഖലകളില്‍ ശ്രദ്ധക്രേന്ദ്രീകരിക്കുന്ന 
കീഴ്‌വഴക്കം പിന്തുടര്‍ന്നു പോരുന്നു. ഏതുജാതിയും ഏതു 
തൊഴിലും എടുക്കുന്നതിനു നിരോധനമുണ്ട്‌. 

മറ്റൊരു ജാതിയുമായുള്ള വിവാഹത്തിനുള്ള വിലക്ക്‌ 
ജാതിയുടെ ഒരു പൊതു സ്വഭാവമാണ്‌. 


ി 


താന്‍ ഒരു പ്രത്യേക ജാതിയിലായതിനാല്‍ 
മറ്റുള്ള ജാതികളുടെ മുകളിലാണെന്നോ താഴെയാണെന്നോ 
ഉള്ള മനോഭാവം 


[1 


ഞാന്‍ നിന്നെക്കാള്‍ മുകളിലാണ്‌ 
നീ എന്നെക്കാള്‍ താഴെയാണ്‌ 


റു പ) ത്സ. തട ന്റ ഠ0ഠ ൭ 
വം ട്‌ ട്‌ 
ഡ്രം റ 
ററ 
നീ എന്നെക്കാള്‍ മുകളിലാണ്‌ 


തൊഴില്‍, തൊലിയുടെ നിറം, ശരീരത്തിന്റെ വലിപ്പം, ജീവിത 
സാഹചര്യങ്ങള്‍, വിശേഷ അറിവുകള്‍, ഭാഷാ നൈപുണ്യം, 
ഭാഷാ പ്രയോഗങ്ങള്‍, പ്രദേശം, വിശ്വാസങ്ങള്‍, ആചാരങ്ങള്‍, 
സാമ്പത്തിക നില, ശുദ്ധി-അശുദ്ധി, കുറഞ്ഞത്-കൂടിയത്‌ 
തുടങ്ങിയ അപ്രസക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തില്‍ 
ഓരോ ജാതിഗ്രുപ്പിനും സവിശേഷതയോ ബലഹീനതയോ 
ആരോപിക്കുന്നു. ഗ്രുപ്പുകള്‍ക്കിടയില്‍ മിശ്രഭോജനവും 
സാമുഹൃ ഇടപഴകലുകളും നിരോധിക്കുന്നു. ബലഹീനത 
ആരോപിക്കുന്ന ജാതിഗ്രുപ്പുകള്‍ക്കുമേല്‍ അടിസ്ഥാനരഹിത 
മായ കാരണങ്ങളാല്‍ മാനസിക സമ്മര്‍ദ്ദം സൃഷ്ടിക്കുകയും 
അതിലുടെ അവരെ നിര്‍വീര്യരാക്കുകയും അവരുടെ മേല്‍ 
ആധിപത്യം സൃഷ്ടിക്കുകയുമാണ്‌ ജാതിസംസ്ക്കാരം അഥവാ 
ജാതീയത എന്ന മനോഭാവം സൃഷ്ടിക്കുന്നതിലൂടെ 
ലക്ഷ്യമിടുന്നത്‌. 


നി. 


ഇം 


മൂന്നു നിര്‍വചനങ്ങള്‍ മനസ്സിലാക്കുക (3/3) 


൧. ജാതിവ്യവസ്ഥ 


ജാതിസംസ്‌ക്കാരത്തിന്റെ അടിസ്ഥാനത്തില്‍ ജാതികളെ 
കുത്തനെ അടുക്കി വച്ചിരിക്കുന്നു എന്ന്‌ ചില ഗ്രൂപ്പുകള്‍ 
പറഞ്ഞു പ്രചരിപ്പിക്കുന്ന സാങ്കല്‍പ്പിക സംവിധാനം. 


4 


നിലവിലെ ജാതിവ്യവസ്ഥ 


മുകളിലേയ്ക്ക്‌ പോകുന്തോറും ആദരവും താഴേയ്ക്ക്‌ 
വരുന്തോറും പുച്ഛവും കൂടിവരുന്ന നിലയിലാണ്‌ ഈ 
സാങ്കല്‍പ്പിക സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്‌. 
ജനസാഖ്യ കുറഞ്ഞവര്‍ മുകളിലും ജനസംഖ്യ കൂടിയവര്‍ 
താഴെയുമായി സകങ്കല്‍പ്പിക്കപ്പെട്ടിരിക്കുന്നതിനാല്‍ ഇതിനൊരു 
പിരമിഡിന്റെ ആകൃതി കൈവരുന്നു. 


തന്റെ ചരിത്രം, ജാതി, കുലം, വംശം, കുടുംബം, സാമുഹ്യ 
പശ്ചാത്തലം, തൊഴില്‍, ശാരീരിക മാനസിക പ്രത്യേകതകള്‍, 
വ്യക്തിത്വം തുടങ്ങി സാമൂഹൃജീവിതത്തിന്റെ എല്ലാ 
തലങ്ങളും അത്യന്തം അഭിമാനപൂര്‍വ്വം ഉയര്‍ത്തിക്കാട്ടുവാന്‍ 
പരിശീലിക്കുക. മറ്റുള്ളവര്‍ ആദരിക്കുന്ന കഴിവുകളും ഗുണ 
ങ്ങളും സ്വന്തമാക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യം 
ആര്‍ജ്ജിക്കുക. ദുര്‍ഗുണങ്ങള്‍ ഒഴിവാക്കുക. 
അഭിമാനകരമല്ലാത്ത പ്രവര്‍ത്തനങ്ങളില്‍ നിന്നും അകന്നു 
നില്‍ക്കുക. സാമൂഹ്യ ജീവിതത്തില്‍ നിന്നും ഭയവും വിധേയ 
ത്വവും സമ്പൂര്‍ണ്ണമായും ഒഴിവാക്കുക. 


106 


തസ്‌ 
സ്സ്‌ 
ളു 
ക്‌ 


തന്നെയും തന്റെ ജാതിഗ്രൂപ്പിനെയും അപമാനിക്കുന്ന അഥവാ 
അപമാനിക്കാന്‍ പദ്ധതിയുള്ള ജാതിഗ്രൂപ്പുകളെയും 
വ്യക്തികളേയും പരസ്യമായും രഹസ്യമായും, ഉടനടിയും 
അവസരം കിട്ടുമ്പോഴെല്ലായ്പ്പോഴും അപമാനിക്കാന്‍ 
പരിശീലിക്കുക. തന്റെ ജാതിയുമായി സമാനമനസ്ക്കതയോടെ 
സഹകരിക്കാന്‍ വൈമുഖ്യമുള്ള ജാതിഗ്രുപ്പുകളെ നിശിതമായി 
അപമാനിക്കുവാന്‍ സദാ തയ്യാറായി നില്‍ക്കുക. 
വ്യക്തിപൂജയും താരാരാധനയും ഒഴിവാക്കുക 


18 


। ട്‌)? ന്‌ ടം 
ക്‌ 


ധ്. ധ്പല്വം 


4 


ക 


അഞ്ചു ശീലങ്ങള്‍ ആര്‍ജ്ജിക്കുക (3/5) 


അടുപ്പിച്ചു നിര്‍ത്താന്‍ പരിശീലിക്കുക 


താനും തന്റെ ജാതിയുമായും പൊതു ധാരണകളും 

പൊതു അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നവരും സഹകരിക്കാന്‍ 
സന്നദ്ധരും സമാനമനസ്ക്കതയുള്ളവരുമായ 

എല്ലാ വ്യക്തികളുമായും ജാതി-ജാതി രഹിത 
ഗ്രുപ്പുകളുമായും മത-മതരഹിത ഗ്രുപ്പുകളുമായും പൊതു 
വായ സാമൂഹ്യ സാംസ്ക്കാരിക വികസന അജണ്ടകളില്‍ 
പ്രവര്‍ത്തിക്കുവാന്‍ പരിശീലിക്കുക. ജാതികളെ പരസ്പരം 
വിളക്കിച്ചേര്‍ക്കാന്‍ പരിശീലിക്കുക. വിവിധ തലങ്ങളിലുള്ള 
സംഘടനാ പ്രവര്‍ത്തനം നിതൃജീവിതത്തിന്റെ ഭാഗമാക്കുക. 


20 


അഞ്ചു ശീലങ്ങള്‍ ആര്‍ജ്ജിക്കുക (4/5) 


ള്‌ അകറ്റി നിര്‍ത്താ൯ പരിശീലിക്കുക 


താനുമായും തന്റെ ജാതിയുമായും സഹകരിക്കാന്‍ 
സന്നദ്ധരല്ലാത്തവരും തങ്ങളെ ചൂഷണം ചെയ്യുന്നവരും 
സമാനമനസ്ക്കത പുലര്‍ത്താത്തവരും സാമൂഹ്യ സാംസ്‌ക്കാ 
രിക രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളില്‍ പ്രാധാന്യം 
തരാതെ പെരുമാറുന്നവരും തന്റെ ജാതിയെ അപമാന 
ത്തോടെ കാണുന്നവരുമായ എല്ലാ വ്യക്തികളേയും അവ 
രുള്‍പ്പെടുന്ന ജാതിഗ്രൂപ്പുകളേയും അകറ്റി നിര്‍ത്താന്‍ പരിശീ 
ലിക്കുക. അത്തരം ജാതിഗ്രുപ്പുകളില്‍ ഉള്‍പ്പെട്ടവരുടെ 
നേതൃത്വത്തിനു കീഴില്‍ പ്രവര്‍ത്തിക്കാതിരിക്കുക. മറ്റുള്ളവര്‍ 
നല്‍കുന്ന അജണ്ടകളില്‍ പ്രവര്‍ത്തിക്കാതിരിക്കുക. എതിര്‍ 
ജാതികള്‍ തന്നെയും തന്റെ ജാതിയേയും ദുരുപയോഗപ്പെടു 
ത്തുവാൻ അനുവദിക്കാതിരിക്കുക. സംസാരത്തില്‍ 
നിന്നുപോലും ഒഴിവാക്കുക. 

എതിര്‍ ജാതിഗ്രുപ്പുകളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും 
അനുകരിക്കുന്നത്‌ ഉപേക്ഷിക്കുക. പൊതുമണ്ഡലത്തിലെ 


സംഘടനാപരമായ സഹകരണം വ്യക്തമായ വ്യവസ്ഥക 
ളോടെ മാത്രം നിര്‍വഹിക്കുവാന്‍ പരിശീലിക്കുക. 


ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ മറ്റൊരു വ്യക്തിയോടോ 
ഗ്രൂപ്പിനോടോ തോന്നുന്ന ആന്തരിക നിരാകരണത്തിന്റെ 
പ്രത്യക്ഷമോ പരോക്ഷമോ ആയ രൂപമാണ്‌ അയിത്തം. 
അത്തരം അകറ്റിനിര്‍ത്തല്‍ പാലിക്കുന്ന വ്യക്തികളേയും 
ഗ്രൂപ്പുകളേയും പ്രത്യക്ഷമായും പരോക്ഷമായും 
സാഹചര്യങ്ങള്‍ക്കനുസരിച്ച്‌ അകറ്റി നിര്‍ത്തുക തന്നെ വേണം. 


23 


അഞ്ചു ശീലങ്ങള്‍ ആര്‍ജ്ജിക്കുക (5/5) 


പര, അധികാരി വര്‍ഗമാകാന്‍ പരിശീലിക്കുക 


സ്വന്തം പ്രയത്നത്താലും സമാനമനസ്ക്കതയോടെ 
അടുപ്പിച്ചു നിര്‍ത്തുന്ന ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെയും 
സ്വന്തം പുരോഗതിക്കായി സ്വന്തം തീരുമാനങ്ങളെടുത്തു 
നടപ്പിലാക്കുവാന്‍ കഴിയുന്ന ഭരണാധികാരി വര്‍ഗമാകാ൯ 
പരിശീലിക്കുക. സാമുഹ്യ രാഷ്ട്രീയ സാംസ്ക്കാരിക 
സാമുഹിക സാമ്പത്തിക മേഖലകളടക്കം 
നിത്യജീവിതത്തിലെ എല്ലാ സന്ദര്‍ഭങ്ങളിലും ഭരണാധികാരി 
വര്‍ഗത്തിനനുയോജ്യമായ പ്രവര്‍ത്തനങ്ങളും നിലപാടുകളും 
സ്വീകരിക്കുക. ശക്തനായി മാറുക. എതിരാളിക്ക്‌ അതിക്രമിച്ചു 
കടക്കാന്‍ കഴിയാത്ത വ്യക്തിത്വം ആര്‍ജ്ജിക്കുക. 

നീതി, തുല്യത, സമത്വം, സാഹോദര്യം 

എന്നിവയുടെ സമാഹാരമായ പ്രബുദ്ധഭാരതത്തിന്റെ 
സൃഷ്ടിയിലേയ്ക്ക്‌ ഉയരുക. 


2൧ 


4/൦ ൧ലഠഥത 10 10൨൦ ഉഇഠ01ഠവട ദ8ലപദളഃ ്ഥീഠ സി ൧53 00൦൦: 
ഉദ്ഥദടദ്രില ൧ സ്ഥലാദ്വ 


ററുഗ്ഗല്‌ ട 1 ാനാറ്ധ൦ 0 ടവം: ദഥടദന മ 


കുത്തനെ നില്‍ക്കുന്ന ജാതിവ്യവസ്ഥയില്‍ താനാണ്‌, 
തന്റെ ജാതിയാണ്‌ ഏറ്റവും ഉയര്‍ന്ന ജാതി എന്ന്‌ 
മനസ്സില്‍ ഉറപ്പിക്കുക, ചിന്തിക്കുക, പെരുമാറുക. 


ഴ്‌ 


20 


ജാതിവ്യവസ്ഥിതിയുടെ ബദല്‍ സാമുഹൃക്രമം 


പട്ടിക വര്‍ഗം 
പട്ടികജാതി 
മതന്യൂനപക്ഷങ്ങള്‍ 
ഒബി സി 
ശൂ(ദര്‍ 
വൈശ്യര്‍ 


ക്ഷധ്തിയര്‍ 


ശ്രഹ്മണര്‍ 


ി 


റി 


ളി 


ലി റി 

ി ഉ! 1 ്ി 

| ടു പ്‌ ്‌ 
ച. 


നാം എന്തു ചിന്തിക്കുന്നുവോ അതാകുന്നു നാം - ബുദ്ധന്‍ 


കു്‌ 


ളു 


റഫറന്‍സ്‌ 


അംബേദ്ക്കര്‍, ജാതി നിര്‍മ്മൂലനം 
കാന്‍ഷിറാം, കോലാലംപൂര്‍ പ്രഭാഷണം 


ഇതിലുപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങള്‍ 
വിവിധ വെബ്സൈറ്റുകളില്‍ നിന്നും എടുത്തവയാണ്‌. 
ബന്ധപ്പെട്ടവര്‍ക്ക്‌ നന്ദി രേഖപ്പെടുത്തുന്നു 


അനില്‍ നാഗന്‍ 010) 


വിലാസം 

എട്ടൊമ്പുരു ഇല്ലം, ബുദ്ധഭൂമി, 
കുടവൂര്‍.പി. ഒ, തിരുവനന്തപുരം-695313 
ഫോണ്‌- 9447269504 

ഇ മെയില്‍ - ലഥ3ലിമ്സ൭തനഃ॥.ധന 


കേരള സര്‍വ്വകലാശാലയില്‍ നിന്നും 
പൊളിറ്റിക്കല്‍ സയന്‍സില്‍ ഡോക്ടറേറ്റ്‌. 
ബുദ്ധഭുമി സ്ഥാപിക്കുന്നതില്‍ പങ്കുവഹിച്ചു. 
ജനകീയ ബജറ്റ്‌ പ്രസ്ഥാനത്തിന്‌ തുടക്കം കുറിച്ചു. 


ഈ ലഘുഗ്രന്ഥത്തിന്‌ പകര്‍പ്പവകാശമില്ല. 
താല്‍പര്യമുള്ള ആര്‍ക്കും ഗ്രന്ഥകാരനെ അറിയിച്ച ശേഷം 
പ്രസിദ്ധീകരിക്കാം. 


സങ്കീര്‍ണ്ണമെന്നും അപരിഹാര്യമെന്നും പൊതുവേ 
കരുതുന്ന ജാതിസ്ര്രദായത്തെ വളരെ ലളിതമായി 
കൈകാര്യം ചെയ്യുവാന്‍ ജനങ്ങളെ, പ്രത്യകിച്ചും 
ജറതിവ്യവസ്ഥയുടെ ഇരകളെ, 
സന്നദ്ധമാക്കുന്നതിനുള്ള ഒരു ഉദ്യമമാണിത്‌. 
ജറാതിയുടെ ഇരകളെ ജാതിയെ കൈകാര്യം 
ചെയ്യുവാന്‍ പ്രാപ്തരാക്കുന്നതിലൂടെ 
ഉച്ചനീചത്വങ്ങളും ജാതിയുടെ പേരിലുള്ള 
അടിച്ചമര്‍ത്തലുകളും ഇല്ലാത്ത ഒരു സമൂഹം 
സൃഷ്ടിച്ചെടുക്കുവാന്‍ കഴിയും. 

ഈ കുലീനമായ ദേശീയ ലക്ഷ്യത്തിനായി 
താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും 
നിര്‍ദ്ദേശങ്ങളും അറിയിക്കുവാന്‍ അഭ്യര്‍ത്ഥിക്കുന്നു. 


